101 


പേര് 


വയസ് 


മരിച്ചവരുമായുള്ള 

ബന്ധം 


രേഖ ആലുള്ളതിൽ വേണു 


മകൾ 


53 


മേൽപ്പറഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . അ വധി കഴിഞ്ഞു വ രുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണ്ണൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Thalassery Taluk 


പരസ്യം 


( 1 ) 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . 

അ വധി കഴിഞ്ഞു വ രു ന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ ബി1-1152 / 2021 . 

2021 ഫെബ്രുവരി 8 . 
കണ്ണൂർ താലൂക്കിൽ ചിറക്കൽ അംശം , പുഴാതി ദേശത്ത് 
മഠത്തിൽ വീട്ടിൽ കെ . പി . നാരായണൻ നായർ എന്നയാൾ 
29-9-1987 -ാം തീയതി മര ണ പ്പെട്ടി രിക്കു ന്നു . ടിയാന്റെ 
അ നന്ത രാവ കാ ശം സ്ഥാപിച്ചു കിട്ടു ന്ന തി നു വേണ്ടി 
അര വി ന്ദ ഘോ ഷ് , എം . എന്ന യാൾ സമർപ്പിച്ച് അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന ആറ് ( 6 ) പേരാണ് അനന്തരാവ 
കാശികളായിട്ടുള്ളതെന്നറിയുന്നു . 
കമ് പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 
അരവിന്ദഘോഷ് , എം . 

മകൻ 
അനിത , എം . 

മകൾ 
അശോക് കുമാർ , എം . 

മകൻ 
അജിത സജിത്ത് , എം . 

മകൾ 
ബിജു മോഹൻദാസ് മരണപ്പെട്ട മകൾ 

സവിത 

മോഹൻദാസിന്റെ മകൻ 
ബിജിന മോഹൻദാസ് 

മകൾ 


നമ്പർ ബി3-1617 / 2021 . 

2021 ഫെബ്രുവരി 15 . 
തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിൽ കാവുംഭാഗം 
ദേശത്ത് ശ്രീശൈലം വീട്ടിൽ കെ . സി . 

കൃ ഷ്ണൻ 
എന്ന യാൾ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടി ഫിക്ക റ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 

ശൈലജ കൃഷ്ണൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
4-9-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി 

പറ യുന്ന മൂന്ന് പേരാ ണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


ബന്ധം 


താഴ 


1 


59 


2 


56 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 


54 


കമ 
നമ്പർ 


ബന്ധം 


4 


51 


1 


ഭാര്യ 


61 


5 


ശൈലജ കൃഷ്ണൻ 
ദിവ്യ , എം . സി . 


2 


മകൾ 


37 


41 


3 


ഭവ്യ , എം . സി . 


30 


6 


36 


3 3 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . അ വധി കഴിഞ്ഞു വ രുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 4 ) 


റഫ് . ബി1-1156 / 2020 . 

2021 ഫെബ്രുവരി 8 . 
കണ്ണൂർ താലൂക്കിൽ പുഴാതി അംശം , പുഴാതി ദേശത്ത് 
പനര ങ്ങാന്റവിട വീട്ടിൽ മറിയം പനര ങ്ങാൻ വിട എന്ന വർ 
6-3-2010 -ാം തീയതി മര ണ പ്പെട്ടി രിക്കു ന്നു . ടിയാളുടെ 
അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഇബ്രാഹിം , പി . 
എന്നയാൾ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന അഞ്ച് ( 5 ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെ 
ന്നറിയുന്നു . 


മേൽ പറ ഞ്ഞ വരാണ് പരേ തന്റെ 

അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ ബി4-4354 / 2021 . 

2021 ഫെബ്രുവരി 21 . 
തലശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ കാഞ്ഞിലേരി 
ദേശത്ത് നിഷ നിവാസ് വീട്ടിൽ നളിനി , വി . എന്നവർ മരിച്ചു 
പോയെന്നും ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ രാജീവൻ , വി . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേ 
ഷണം നടത്തിയതിൽ ടിയാൾ 21-1-2014 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന നാല് 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


വയസ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


1 


59 


ബന്ധം 


കമ പേര് 

മരിച്ചവരുമായുള്ള 
നമ്പർ 

ബന്ധം 
ഖാലിദ് , പി . 

മകൻ 
മുഹമ്മദ് കുഞ്ഞി , പി . 
അബ്ദുൾ സത്താർ , പി . 
ഇബ്രാഹിം , പി . 
ഹൈദർ , പി . 


2 


67 


1 


രാജീവൻ , വി . 


മകൻ 


50 


3 


61 


2 


3 3 


സജീവൻ , വി . 


48 


3 9 


4 


56 


3 3 


3 


സാജു , വി . 


44 


33 


5 


60 


3 3 


4 


നിഷ , വി . 


മകൾ 


39 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


271 


102 


( 5 ) 


നമ്പർ ബി4-1276 / 2021 . 

2021 ഫെബ്രുവരി 15 . 
തലശ്ശേരി താലൂക്കിൽ പന്ന്യന്നൂർ വില്ലേജിൽ ചമ്പാട് 
ദേശത്ത് അൻവദ്യ ഭവൻ വീട്ടിൽ മുരളീധരൻ , വി . കെ . 
എന്നയാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടി 
ഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ചിത്രലേഖ , എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 3-10-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ചിത്രലേഖ , എ . 


ഭാര്യ 


42 


2 


മകൾ 


12 


അനവദ്യ , എ . 
ശാരദ , വി . കെ . 


3 


മാതാവ് 


78 


താഴ 


മേൽ പറ ഞ്ഞ വ രാ ണ് പരേ തയുടെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ ബി4-15497 / 2020 . 

2021 ഫെബ്രുവരി 15 . 
തലശ്ശേരി താലൂക്കിൽ ന്യൂമാഹി വില്ലേജിൽ പെരുമുണ്ടേരി 
ദേശത്ത് ന്യൂപുരം വീട്ടിൽ സുരേഷ് കുമാർ പാലിക്കണ്ടി 
എന്ന യാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
രമണി , എം . പി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
1-1-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി 

പറ യുന്ന മൂന്ന് പേരാ ണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
രമണി , എം . പി . 

ഭാര്യ 
സുരമ്യ , പി . 

മകൾ 
സായൂജ് , പി . 
മേൽപ്പറ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 4 ) 
നമ്പർ ബി4-187 / 2021 . 

2021 ഫെബ്രുവരി 15 . 
തലശ്ശേരി താലൂക്കിൽ ശിവപുരം വില്ലേജിൽ കാഞ്ഞിലേരി 
ദേശത്ത് ഉപാസന വീട്ടിൽ ശനീഷ് , കെ . എന്നയാൾ മരിച്ചു 
പോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ജീന , എം . സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 18-12-2019 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന നാല് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


1 


47 


2 


24 


3 


18 


3 3 


മേൽ പറ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 6 ) 
നമ്പർ ബി4-1625 2021 . 

2021 ഫെബ്രുവരി 3 . 
തലശ്ശേരി താലൂക്കിൽ കതിരൂർ വില്ലേജിൽ പുല്ല്യോട് 
ദേശത്ത് മമ്മളിയിൽ വീട്ടിൽ ചെള്ളത്ത് കൃഷ്ണൻ എന്നയാൾ 
മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഒ . കെ . ലീല സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 20-3-2016 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന നാല് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


71 


2 


45 


3 


42 


4 


41 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 
മാതാവ് 


1 


ഉഷ , കെ . 


53 


ലീല , ഒ . കെ . 

ഭാര്യ 
ഉഷ , ഒ . കെ . 

മകൾ 
ഷാജി , ഒ . കെ . 

മകൻ 
ഷജിത്ത് , ഒ . കെ . 

മകൻ 
മേൽപ്പറ ഞ്ഞ വരാണ് പര തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 7 ) 
നമ്പർ ബി4-1280 / 2021 . 

2021 ഫെബ്രുവരി 3 . 
തല ശ്ശേരി താലൂക്കിൽ കീഴല്ലൂർ വില്ലേജിൽ തെരൂർ 
ദേശത്ത് പുത്തലത്ത് ഹൗസ് വീട്ടിൽ കെ . കെ . മോഹനൻ 
എന്നയാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടി 
ഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ രമ , ഒ . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 30-8-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
മൂന്ന് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


2 


33 


10 


4 


1 


ജീന , എം . 

ഭാര്യ 
3 ആദിദേവ് , എം . 

മകൻ 
ഇവാനിക , എം . 

മകൾ 
മേൽ പറ ഞ്ഞ വ രാ ണ് 

പര തന്റെ 

അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


272 


103 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


54 


2 


35 


മേൽപ്പറ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


3 


30 


( 10 ) 


നമ്പർ ബി4-1286 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ കൂടാളി വില്ലേജിൽ കൂടാളി ദേശത്ത് 
പർണ്ണശാല വീട്ടിൽ എ . കെ . ദേവിദാസൻ എന്നയാൾ മരിച്ചു 

പോ യെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്ക റ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ നളി നി , കെ . കെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 28-12-2018 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


64 


2 


നളിനി , കെ . കെ . 
പൂർണ്ണിമ ദാസ് 
നീലിമ ദാസ് 


മകൾ 


38 


ബന്ധം 


1 


73 


3 


35 


99 


2 


54 


4 


അർജുൻ ദാസ് 


മകൻ 


31 


3 


49 


4 


48 


5 


45 


3 3 


രമ , ഒ . 

ഭാര്യ 
സൗമ്യ , ഒ . 

മകൾ 
സൗഗന്ധ് , ഒ . 

മകൻ 
മേൽപ്പറ ഞ്ഞ വരാണ് പര തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 8 ) 
റഫ് . ബി4-1281 / 2021 . 

2021 ഫെബ്രുവരി 3 . 
തലശ്ശേരി താലൂക്കിൽ കീഴല്ലൂർ വില്ലേജിൽ പേരാവൂർ 
ദേശത്ത് കക്കോത്ത് ഹൗസ് വീട്ടിൽ കക്കോത്ത് കൃഷ്ണൻ 
എന്നയാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടി 
ഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ കക്കോത്ത് 
സതീശൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീ 
സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 6-7-2009 -ാം 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന എട്ട് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
ശാരദ , വി . സി . 

ഭാര്യ 
ഷീല , കെ . 

മകൾ 
കക്കോത്ത് രവീന്ദ്രൻ 

മകൻ 
രതീശൻ , കെ . 
സതീശൻ കക്കോത്ത് 
ഷീന , കെ . 

മകൾ 
സുധീഷ് കക്കോത്ത് 

മകൻ 
സുമേഷ് , കെ . 
മേൽപ്പറ ഞ്ഞ വരാണ് 

പരേ തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വ രു ന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 9 ) 
നമ്പർ ബി4-1282 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ കീഴല്ലൂർ വില്ലേജിൽ എടയന്നൂർ 
ദേശത്ത് 

ചാത്തോത്ത് ഹൗസ് വീട്ടിൽ അച്ചു തൻ , സി . 
എന്ന യാൾ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
നളി നി , സി . 

സമർപ്പിച്ച് 

അപേ ക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 17-8-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന നാല് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
നളിനി , സി . കെ . 

ഭാര്യ 
അജിത്ത് , സി . കെ . 

മകൻ 
ശ്രീജിത്ത് , സി . കെ . 

മകൻ 
ഷജ , സി . കെ . 

മകൾ 


6 


43 


7 


39 


8 


37 


3 3 


മേൽ പറ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 11 ) 
റഫ് . ബി4-1620 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ മൊകേരി വില്ലേജിൽ മൊകേരി 
ദേശത്ത് വലിയ നടക്കാവത്ത് വീട്ടിൽ രവീന്ദ്രൻ , വി . എൻ . 
എന്ന യാൾ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ റോജ , ഇ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 13-12-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ പറയുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ക . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


റോജ , ഇ 


ഭാര്യ 


50 


1 


70 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാ മൂലം തലശ്ശേരി തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


2 


50 


3 


48 


4 


44 


273 


104 


ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 24-6-2002 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന നാല് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( 12 ) 
നമ്പർ ബി4-240212021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ ന്യൂമാഹി വില്ലേജിൽ അഴീക്കൽ 
ദേശത്ത് മയൂരം വീട്ടിൽ അജയൻ , ടി . എന്നയാൾ മരിച്ചു 

പോ യെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ സജ ന്യ , എസ് . എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 29-11-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


74 


ശാന്തകുമാരി , ടി . കെ . 
മനോജ് കുമാർ , കെ . 


ഭാര്യ 
മകൻ 


2 


50 


3 


മധു , കെ . 


48 


9 


പേര് 


വയസ് 


4 


അരുണ , കെ . 


മകൾ 


43 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


49 


സലില , എ . 
സജന്യ , എസ് . എ . 
സഞ്ജയ് , എസ് . എ . 


ഭാര്യ 
മകൾ 


2 


28 


3 


മകൻ 


20 


4 


നാണിയമ്മ 


മാതാവ് 


82 


മേൽ പറ ഞ്ഞ വരാണ് പര തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വ രു ന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 13 ) 
റഫ് . ബി4-2401 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ കൂടാളി വില്ലേജിൽ മുട്ട ന്നൂർ 
ദേശത്ത് പുതി യ പ ര യിൽ വീട്ടിൽ കല്ല്യാണി കരി മ്പന്റെ 
വളപ്പിൽ എന്നവർ മരിച്ചുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
നാരാ യ ണ ൻ , കെ . വി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 9-12-2014 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന അഞ്ച് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


മേൽ പറ ഞ്ഞ വരാണ് പരേ തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 15 ) 
റഫ് . ബി4-1823 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ ചൊക്ലി വില്ലേജിൽ കവിയൂർ 
ദേശത്ത് ഷംനാസ് വീട്ടിൽ കാസിം , ഇ . എ . എന്നയാൾ മരിച്ചു 
പോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഫാത്തിമ , എം . കെ . സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 20-5-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന ഏഴ് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


66 


ഭാര്യ 
മകൾ 


2 


50 


3 


മകൾ 


49 


4 


ഫാത്തിമ , എം . കെ . 
ബുഷ് , എം . കെ . 
സഫീറ സയീദ് 
ഷഹീർ , എം . കെ . 
റഹീസ് , എം . കെ . 
ഷംനാസ് സിറാജുദ്ദീൻ 
ഷഫ്സിയ , എം . കെ . 


മകൻ 


46 


പേര് 


വയസ് 


5 


44 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


6 


37 


33 


1 


ശാരദ , കെ . വി . 


മകൾ 


70 


7 


മകൾ 


32 


2 


മകൻ 


69 


3 


മകൾ 


67 


ചന്ദ്രൻ , കെ . വി . 
ലീല , കെ . വി . 
ദേവകി , കെ . വി . 
നാരായണൻ , കെ . വി . 


4 


61 


3 3 


5 


മകൻ 


53 


മേൽപ്പറ ഞ്ഞ വരാണ് പരേ തയുടെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 14 ) 
റഫ് . ബി4-1622 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തല ശ്ശേരി താലൂക്കിൽ ചൊക്ലി വില്ലേജിൽ ഒള വിലം 
ദേശത്ത് കുനിയിൽ വീട്ടിൽ കോട്ടേ പുതിയവീട്ടിൽ കുഞ്ഞികൃഷ്ണൻ 
എന്ന യാൾ മരിച്ചു പോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ 
ശാന്ത കു മാരി , ടി . കെ . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 


മേൽ പറ ഞ്ഞ വരാണ് 

പരേ തന്റെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 16 ) 
റഫ് . ബി4-449 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തല ശ്ശേരി താലൂക്കിൽ ചൊക്ലി വില്ലേജിൽ മേനപം 
ദേശത്ത് ഒവലത്ത് മീത്തൽ വീട്ടിൽ ഒവലത്ത് മീത്തൽ ജാനകി 
എന്ന വർ മരിച്ചുപോയെന്നും ടിയാളുടെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
ഹരി ഹ ര ൻ , ടി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 5-7-1991 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന രണ്ട് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ക . 


274 


105 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


മകൻ 


41 


ഹരിഹരൻ , ടി . കെ . 
ഗോവിന്ദൻ , ടി . കെ . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


2 


ഭർത്താവ് 


74 


( 2 ) 


മേൽ പറ ഞ്ഞ വരാണ് പരേ തയുടെ അ വ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

( 17 ) 
റഫ് . ബി3-2221 / 2021 . 

2021 ഫെബ്രുവരി 5 . 
തലശ്ശേരി താലൂക്കിൽ പിണറായി വില്ലേജിൽ പടന്നക്കര 
ദേശത്ത് തൃപ്തി വീട്ടിൽ രാജു , യു . എം . എന്നയാൾ മരിച്ചു 
പോയെന്നും ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ വസന്ത , എം . സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി അന്വേ ഷണം 
നടത്തിയതിൽ ടിയാൻ 16-4-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന മൂന്ന് പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ജി1-2912 / 2021 . 

2021 ഫെബ്രുവരി 9 . 
തളിപ്പറമ്പ് താലൂക്കിൽ ഇരിക്കൂർ അംശം , കുട്ടാവ് 
ദേശത്ത് കരുവാരക്കൽ വീട്ടിൽ അനീഷ് , എം . എന്നയാൾ 
2-1-2021 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാ 
ശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തി നു വേണ്ടി പരേ തന്റെ ഭാര്യ 
രമ്യ , കെ . കെ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന 3 ( മൂന്ന് ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെ 
ന്നറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


മരിച്ചയാളുമായുള്ള വയസ് 


ബന്ധം 


1 


ഭാര്യ 


31 


രമ്യ , കെ . കെ . 
ദേവർഷ് അനീഷ് 


2 


മകൻ 


9 


പേര് 


വയസ് 


3 


വസന്ത് , എം . 


മാതാവ് 


59 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


60 


2 


39 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ് തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


3 


37 


വസന്ത് , എം . 

ഭാര്യ 
സന്ദീപ് , എം . 

മകൻ 
സുഖില , എം . 

മകൾ 
മേൽ പറ ഞ്ഞ വരാണ് 

പരേ തന്റെ 

അ വ കാ ശിക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


താലൂക്കാഫീസ് , 
തലശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


നമ്പർ ജി1-13195 / 2020 . 

2021 ഫെബ്രുവരി 9 . 
തളി പ്പറമ്പ് താലൂക്കിൽ കൂവേരി അംശം , കൂവേരി 
ദേശത്ത് പാറയിൽ വീട്ടിൽ ചിറമ്മൽ കുഞ്ഞമ്പു എന്നയാൾ 
6-7-1997 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാ 
ശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി പരേതന്റെ മകൾ 
പാറയിൽ തങ്കമണി സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്ന 7 ( ഏഴ് ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെ 
ന്നറിയുന്നു . 


Thaliparamba Taluk 


പരസ്യം 

( 1 ) 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പാറയിൽ നാരായണൻ 


മകൻ 


77 


2 


73 


3 


3 


71 


9 


4 


പാറയിൽ ഗോപാലൻ 
പാറയിൽ രാഘവൻ 
പാറയിൽ കൗസല്യ 
പാറയിൽ തങ്കമണി 
പാറയിൽ കമലാക്ഷി 


മകൾ 


66 


5 


66 


3 


6 


52 


33 


നമ്പർ ജി1-2656 / 2021 . 

2021 ഫെബ്രുവരി 8 . 
തളിപ്പറമ്പ് താലൂക്കിൽ മല പട്ടം അംശം , കൊളന്ത 
ദേശത്ത് കൊട്ടാ ര ത്തിൽ വീട്ടിൽ ലിസ്സി കെ . ജെയിംസ് 
എന്നവർ 22-5-2017 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ 
അ ന ന്ത രാവ കാ ശിക ളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നു വേണ്ടി 
പരേ ത യുടെ മകൾ ജോസ് കെ . ജെയിംസ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന 3 ( മൂന്ന് ) 
പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 
കമ് പേര് 

മരിച്ചവരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ജെയിംസ് ജോസഫ് 

ഭർത്താവ് 
ജോബി കെ . ജെയിംസ് 

മകൻ 
ജോസ്ത് കെ . ജെയിംസ് മകൾ 


7 


പാറയിൽ ശാന്ത 


51 


9 3 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീൽദാരെ നേരിൽ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


1 


78 


2 


32 


3 


30 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


275 


Salim A 


Digitally signed by Salim A 
Date : 2021.07.1218 : 49 : 39 +05 : 30 ' 


